Government of Kerala 
കേരള സർക്കാർ 

2012 


Regn . No. KERBIL /2012 /45073 
- dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL /TV ( N )/12/ 12 -14 


കർ 
COVERN 


ാർ 


രള സർക്ക 
VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


23rd October 2012 
2012 ഒക് ടോബർ 23 


THIRUVANANTHAPURAM , TUESDAY 


No. 


20 


Vol . I 
വാല്യം 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


1st Karthika 1934 
1934 കാർത്തികം 1 


PART III 
Notifications by Heads of Departments 
Animal Husbandry Department 


ലഘു ദർഘാസ് പരസ്യം 

ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന അവസാനിക്കുന്ന 

ദിവസവും സമയവും 2 -11-2012 വൈകുന്നേരം 4 മണി. 
| [ നമ്പർ 10 / 2012 - 13 ] 

- പൂരിപ്പിച്ച ദർഘാസുകൾ സമർപ്പിക്കേണ്ട അവസാന 
നമ്പർ 03/ 21254 / 2012 . 

2012 ഒക്ടോബർ 1. 

ദിവസവും സമയവും - 3 -11 - 2012 രാവിലെ 11 മണി. 
2012 നവംബർ 14 മുതൽ 27 വരെ ന്യൂഡൽഹിയിലെ 

- ദർഘാസുകൾ തുറന്നു പരിശോധിക്കുന്ന തീയതിയും 
പ്രഗതി മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന ഭാരത അന്താരാഷ്ട 

സമയവും - 3 - 11 - 2012 രാവിലെ 11.30 മണി. 
വ്യാപാര മേള 2012- ലെ കേരള പവലിയനിൽ മൃഗസംരക്ഷണ 
വകുപ്പ് നട ത്തുന്ന എക്സ് സി ബി ഷന് ആവ ശ്യ മായ സ്റ്റാൾ - ദർഘാസ് നിരക്കുകൾ നിലനിൽക്കേണ്ട സമയപരിധി 
ഈ ആഫീസിലെ നിർദ്ദേശ പ്രകാരം നിർമ്മിക്കുന്നതിനും - 31 - 12 - 2012 . 
പ്രദർശനാനന്തരം പൊളിച്ചു മാറ്റി നീക്കം ചെയ്യുന്നതിനും 
മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ പി . ആർ. ഡി . 

- ദർഘാസുകൾ ലഭിക്കുന്നതും പൂരിപ്പിച്ച ദർഘാസുകൾ 
അംഗീകരിച്ച പാനലിലെ കരാറുകാരിൽ നിന്നും ക്ഷണിച്ചു 

സമർപ്പിക്കേണ്ടതുമായ ആഫീസ് വിലാസം -മൃഗസംരക്ഷണ 
കൊള്ളുന്നു . പ്രദർശന നഗരിയിലേക്ക് ആവശ്യമായ ബ്രോഷർ - വകുപ്പ് ഡയറക്ടർ, വികാസ് ഭവൻ, തിരുവനന്തപുരം. 
നിർദ്ദേശാനുസരണം ഡിസൈൻ ചെയ്ത് പ്രിന്റ് ചെയ്ത് 

- കരാറുകാർ പി . ആർ. ഡി. അംഗീകരിച്ച പാനലിലുള്ളവർ 
യഥാസമയം നൽകേണ്ടതുമാണ്. 

ആണെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ദർഘാസുകളോടൊപ്പം 
അടങ്കൽ തുക - 3,00 ,000 (മൂന്ന്ലക്ഷം രൂപ മാത്രം). ഹാജരാക്കേണ്ടതാണ്. അംഗീകൃത ദർഘാസ് ഫോറത്തിലല്ലാത്ത 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ദർഘാസുകൾ അംഗീകരിക്കുന്നതല്ല. ദർഘാസിനോടൊപ്പം 

- 100 - ന്റെ മുദ്രപ്പത്രത്തിലുള്ള താൽകാലിക സമ്മതപത്രം, 
അസ്സൽ - 600- 4 % വാറ്റും ഉൾപ്പെടെ " 624. 

ഇ . എം . ഡി. ( രേഖപ്പെടുത്തുന്ന മൊത്തം തുകയുടെ ഒരു 
പകർപ്പ് - 300 - 4 % വാറ്റും ഉൾപ്പെടെ 312 . ശതമാനം) എന്നിവ സമർപ്പിക്കേണ്ടതാണ്. 


23rd Oct. 2012] 


EDUCATION DEPARTMENT 


നിബന്ധനകൾ 

9. വകുപ്പ് നിർദ്ദേശിക്കുന്ന തരത്തിൽ ലഘു ചിത്രങ്ങൾ 
1. ഈ വർഷത്തെ വിഷയം “ സ്കില്ലിംഗ് ഇൻഡ്യ എന്നതാണ്. 

നിർമ്മിച്ച് പ്രദർശനയോഗ്യമാക്കേണ്ടതാണ്. 
- അതിനാൽ “ നേച്ചർ ഫിഷ് മിൽക്ക് മാർക്കറ്റിംഗ്- 

10. വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഹൈറസല്യൂഷൻ ഫ്ളക്സ് 
എ സക്സസ്സ്ഫുൾ മോഡൽ ഇൻ മാർക്കറ്റിംഗ് സ്കിൽ 
എന്ന പ്രതിപാദ്യ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി 

ബോർഡുകൾ നിർമ്മിച്ച് പ്രദർശനയോഗ്യമാക്കി ഉറപ്പിക്കേ 
ആവണം സ്റ്റാൾ ക്രമീകരിക്കേണ്ടത്. ഈ വിഷയത്തെ 

ണ്ടതാണ്. 
ആസ്പദമാക്കി ഒരു ഡിസൈൻ കൂടി ടെണ്ടറിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

11. കരാറുകാരൻ സ്വന്തം ചെലവിലും ഉത്തരവാദിത്തത്തിലും 
2. മൃഗസംരക്ഷണ വകുപ്പിന് അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് 

ന്യൂഡൽഹിയിലെത്തി പവലിയൻ പണികൾ പൂർത്തി 
മനോഹരവും പുതുമയാർന്നതും വിജ്ഞാനപരവുമായ 

യാക്കേണ്ടതാണ്. 
പ്രദർശന സ്റ്റാൾ നിർമ്മിക്കേണ്ടതാണ്. 

12 . വ്യാപാരമേള അവസാനിക്കുന്ന നവംബർ 27 വരെ പവലിയന് 
വകുപ്പിന്റെ നിർദ്ദേശാനുസരണം ആവശ്യമായ ഫോട്ടോകൾ, 
അടിക്കുറിപ്പോടുകൂടി മെച്ചമായ രീതിയിൽ പ്രദർശിപ്പി 

ഏതെങ്കിലും കേടുപാടുകൾ ഉണ്ടായാൽ അത് തീർത്തു 
ക്കേണ്ടതാണ്. 

നൽകുന്നതിനുള്ള സേവനം ലഭ്യമാക്കേണ്ടതാണ്. 
- വകുപ്പ് ഡിസൈൻ ചെയ്തു തരുന്ന ബാഷർ 

- 13. സാധാ രണ സർക്കാർ ദർഘാ സു കൾക്കുള്ള എല്ലാ 
( 4000 കോപ്പി) പിന്റ് ചെയ്ത് എക് സി ബി ഷൻ 
സമയത്ത് വിതരണത്തിനുവേണ്ടി എത്തിക്കേണ്ടതാണ്. 

നിബന്ധനകളും ഇതിനും ബാധകമാണ്. 
5. വകുപ്പിന്റെ നിർദ്ദേശാനുസരണം പ്രിന്റ് ചെയ്ത ബ്രോഷർ മേൽപ്പറഞ്ഞവ നിർമ്മിക്കുന്നതിനാവശ്യമായ സി. ഡി. കളും 
വയ് ക്കു ന്ന തിനും ഒരു ഹെൽപ്പ് ഡെസ് ക് പ്രവർത്തി 

മറ്റു സാങ്കേതിക വിവരങ്ങളും ഈ വകുപ്പിൽ നിന്നും 
ക്കുന്നതിനും സ്റ്റാളിൽ സൗകര്യം ചെയ്യേണ്ടതാണ്. 

നൽകുന്നതാണ്. സ്റ്റാളിന്റെ നിർമ്മാണം 2012 നവംബർ 12 - ന് 
6. പവലിയൻ “ റെന്റ് അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നതിനുള്ള 

മുൻപ് പൂർത്തിയാക്കേണ്ടതുമാണ്. ഇതു സംബന്ധിച്ച് ഒരു 
നിരക്കാണ് ടെണ്ടറിൽ രേഖപ്പെടുത്തേണ്ടത്. 

ഉടമ്പടി ദർഘാസ് ഉറപ്പിക്കപ്പെട്ടയാൾ കേരളത്തിൽ നിന്നും 
7. പവലിയനിൽ ഉപയോഗിക്കുന്ന ലൈറ്റുകളുടെ വൈദ്യുതി 

വാങ്ങിയ 100 - ന്റെ മുദ്രപ്പത്രത്തിൽ സമർപ്പിക്കേണ്ടതുമാണ്. 
ചാർജ്ജ്/ വാടക കരാറുകാരൻ നൽകേണ്ടതാണ്. 
8. വകുപ്പ് നൽകുന്ന വീഡിയോ ഡോക മെൻ റി കൾ 

സ്റ്റാളിൽ പ്രദർശിപ്പിക്കുന്നതിന് 32 വലുപ്പത്തിലുള്ള ഒരു - മൃഗസംരക്ഷണ വകുപ്പ് 
എൽ. സി . ഡി . ടി . വി . യും ഡി . വി . ഡി . പ്ലെയറും ഡയറക്ടറേറ്റ്, വികാസ് ഭവൻ, 

( ഒപ്പ്) 
ലഭ്യമാക്കേണ്ടതാണ്. 

തിരുവനന്തപുരം- 33. 

ഡയറക്ടർ.(i./c.) 


